Oം 
सत्यमेव जयते 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കര 


രള സർ 


ർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


6th December 2011 

2011 ഡിസംബർ 6 
15th Agrahayana 1933 
1933 അഗ്രഹായനം 15 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Health Services Department 


ദർഘാസ്/ ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ബി2 - 12953 / 2011. 

- 2011 ഒക്ടോബർ 25. 
പാലക്കാട് ജില്ലയിലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള 
പൊതുജന ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് 1 - 4- 2012 മുതൽ 
31 - 3 - 2013 വരെയുള്ള കാലഘട്ടത്തിൽ അഴുക്കു തുണികൾ 
അലക്കിക്കൊടു ക്കു ന്ന തിന് മുദ്രവച്ച മത്സ രാ ധിഷ്ഠിത 
ദർ ഘാ സു കൾ| ക്വട്ടേ ഷ നു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർ ഘാസ്/ ക്വട്ടേ ഷ നു കൾ അതാത് സ്ഥാ പ ന ങ്ങ ളില 
മേലധികാരികൾക്ക് 10 - 1 - 2012 പകൽ 3 മണിയ്ക്കുള്ളിൽ 
സമർപ്പിക്കേണ്ടതാണ്.അന്നേദിവസം പകൽ 3.30 - ന് അപ്പോൾ 
ഹാജരാകുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ 
ലഭിച്ച ദർഘാസ് ക്വട്ടേഷൻ തുറന്ന് പരിശോധിക്കുന്നതും 
സ്വീകാര്യമായതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയി 
ട്ടുള്ളതുമായ ദർഘാസ്/ ക്വട്ടേഷൻ സമർപ്പിച്ചവർക്ക് അംഗീകാര 
ത്തിന് വിധേയമായി വർക്ക് ഓർഡർ നൽകുന്നതുമായിരിക്കും. 

ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ ആകെ വരുന്ന മതിപ്പ് 
തുകയുടെ 1 % ( ഒരു ശതമാനം) തുക നിരതദ്രവ്യമായി 

കെട്ടിവയ്ക്കേണ്ടതാണ്. തുണികൾ വൃത്തിയായും ഭംഗിയായും 
അലക്കി സ്ഥാപ ന ങ്ങ ളിൽ ഏൽപ്പിക്കു ന്ന തിന് യാതൊരു 
സാധനങ്ങളും സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതല്ല. ഒരു 
കഷ്ണം തുണി (എന്നാൽ കിടക്ക വിരി, തലയണ ഉറ, ജമുക്കാളം, 
ഏപൺ തുടങ്ങി ചെറുതും വലുതുമായ തുണികൾ ഒരു 


കഷ്ണ മായി കണക്കാക്കി ശരാശരി ഒരു കഷ്ണം എന്ന 
നിരക്കിൽ) അലക്കുന്നതിന് ഇത്ര രൂപയാണെന്ന് ദർഘാസിൽ 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയിരിക്കണം. 

സ്ഥിരപ്പെടുത്തുന്ന ദർഘാസുകൾ സമർപ്പിക്കുന്നവർ 100 
വിലയുള്ള സർക്കാർ മുദ്രപത്രത്തിൽ കരാർ എഴുതി ഒപ്പിട്ട് 
കൊടു ക്കേ ണ്ട താ ണ് . കരാർ പ്രകാരം ഒരു വർഷത്ത 
കണക്കാക്കപ്പെട്ട തുകയുടെ 50 % വരുന്ന ജാമ്യസംഖ്യ കെട്ടിവച്ച് 
1- 4- 2012 മുതൽ ജോലി ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. 

ജോലി ഏറ്റെടുത്ത കരാറുകാരൻ ഏതെങ്കിലും കാരണ 
വശാൽ കരാർ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയാൽ അലക്കു 
ജോലി മറ്റുവിധത്തിൽ നടത്തുകയും ആയതിന് സർക്കാരിനു 
ണ്ടാകുന്ന നഷ്ടം കരാറു കാ ര നിൽ നിന്ന് നില വിലുള്ള 
നിയമമനുസരിച്ച് ഈടാക്കുന്നതുമായിരിക്കും. 

കാരണം കാണിക്കാതെ ദർഘാസ്/ ക്വട്ടേഷനുകൾ സ്വീകരി 
ക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം 
അതാത് സ്ഥാപന മേധാവികളിൽ നിക്ഷിപ്തമായിരിക്കും. 

- ഇതു സംബന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങ ൾ അതാത് 
സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്ന 
താണ്. 


- ( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ആഫീസ്, ജില്ലാ മെഡിക്കൽ ആഫീസർ 
പാലക്കാട്. 

(ആരോഗ്യം). 


